28 


രേഖകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും പ്രസന്നൻ , വി . 

തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


23-2-2020-00 


ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അ വ കാശ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താണ് . സമയ പരിധി 
ക ഴിഞ്ഞും 

ത പാൽ മാർഗ്ഗവുമുള്ള പരാ തികൾ 
പരിഗണിക്കുന്നതല്ല . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


1 


കവിത പ്രസന്നൻ 


മകൾ 


43 


( 8 ) 


2 


ബബിത പ്രസന്നൻ 


41 


3 


നമ്പർ ബി4-15989 / 2020 . 


2021 ജനുവരി 11 . 


( പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . ) 


ചിറ യിൻകീഴ് താലൂ ക്കിൽ ആറ്റി ങ്ങ ൽ വില്ലേ ജിൽ 
കൊച്ചി കട മ്പറ പുത്തൻ വീട്ടിൽ മണികണ്ഠൻ , എസ് . 
21-5-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ മാതാവ് ശാന്തകുമാരി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ആറ്റിങ്ങൽ - അവ ന വ ഞ്ചേരി വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ മണികണ്ഠൻ , എസ് . 
21-5-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശി ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 2 വരെ കക്ഷികളെ 
അ ന ത ര വ കാശിക ളാക്കി സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ മുഖേനയോ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസകാലാവധി 
കഴിഞ്ഞു ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല എന്ന 
വിവരവും അറിയിക്കുന്നു . 


( 2 ) 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ ബി2-8345 / 2020 . 


ബന്ധം 


2021 ജനുവരി 11 . 


ശാന്തകുമാരി 


മാതാവ് 


73 


താലൂ ക്കിൽ 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതൻ അവിവാഹി 

തനും നിസന്തതിയനുമാണ് . ) 


ഒ . 


ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അവകാശ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യു ന്ന തീയതി മുതൽ 

ദിവ സ ത്തി നകം 
ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താ ണ് . 
സമയ പരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


വർക്ക് ല 

ഇട വ് 

വില്ലേ ജിൽ 
കാപ്പിൽ പി . ഒ . ശ്രീവിശാഖ് വീട്ടിൽ എസ് . ബാബു എന്നവർ 
23 -7 -2019 -ാം തീയതി മര ണ പ്പെട്ടു വെന്നും പരേ തന്റെ 
അനന്തരവകാശ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആ വ ശ്യ ങ്ങ ൾക്കും വേണ്ടി നൽക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ മകൻ ഇടവ് വില്ലേ ജിൽ കാപ്പിൽ പി . 
ശീവിശാഖ് വീട്ടിൽ ബിനു റ്റി . ബാബു സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ഇടവ വില്ലേജാഫീസർ അവകാശ മൊഴി രേഖപ്പെടു 
ത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ രേഖകളും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും എസ് . ബാബു 

തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


30 


ഈ 


23-7-2019-00 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ചിറയിൻകീഴ് . 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


Varkala Taluk 


1 


മകൻ 


45 


ബിനു റ്റി . ബാബു 
ബിനുത റ്റി . ബാബു 


2 


മകൾ 


42 


പരസ്യം 


( 1 ) 


( പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . 


നമ്പർ ബി2-11843 / 2020 . 


2021 ജനുവരി 6 . 


താലൂ ക്കിൽ 


ഈ 


വർക്ക് ല 

വർക്ക് ല 

വില്ലേ ജിൽ 
വർക്കല പി . ഒ . ചെറുകുന്നം , മഹസ് വീട്ടിൽ പ്രസന്നൻ , വി . 
എന്നവർ 23-2-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അനന്തരവകാശ സർട്ടിഫിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി നൽക ണ മെന്ന് കാണിച്ച് 
പരേതന്റെ മകൾ വർക്കല വില്ലേ ജിൽ വർക്കല പി . ഒ . 
ചെറുകുന്നം , മഹസ് വീട്ടിൽ കവിത പ്രസന്നൻ സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ വർക്കല വില്ലേജാഫീസർ അവകാശ മൊഴി 
രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും ഹാജരാക്കിയ 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 2 വരെ കക്ഷികളെ 
അനന്തരവകാശികളാക്കി സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആ ക്ഷേ പമു ള്ള പക്ഷം 

പരസ്യം 

കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ മുഖേനയോ 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 30 ദിവസകാലാവധി 
കഴിഞ്ഞു ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല എന്ന 
വിവരവും അറിയിക്കുന്നു . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


വർക്കലെ . 


200 


